Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. mm 
KL / TV (N )/ 12 / 2009 - 2011 


LARGE 
CONDO 


VERNMENT 


KERALA 


SENT OF 

Yoga 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd February 2010 
2010 DAMJ01 23 
4th Phalguna 1931 
1931 000mmo 4 


beijo 55 


നമ്പർ 


PART III 
Judicial Department 


THE HIGH COURT OF KERALA 


QUOTATION NOTICE 
No. F2- 004800 /2010 . 

2nd February 2010 . 


4 . The last date fixed for the receipt of quotations in 
this office is 2 -3 -2010 at 2 .30 p . m . The sealed quotation 
will be opened by the Registrar General at 
3 p . m . on 4 -3 -2010 . 


5 . Further details can be had from this office on any 
working day during office hours. 


Sealed quotations are invited for the binding and 
rebinding of books/periodicals /reports/Gazettes in the 
High Court Library , as per the specifications given below 
for a period of one year. 


1. The lowest satisfactory quotation will ordinarily 
be accepted , but the Registrar General reserves to himself 
the right to reject all or any of the quotation , without 
assigning any reason thereof. 


SPECIFICATIONS 
1. Rates for books & periodicals to be bound in half 

leather & calico with the name, year , edition etc . 

printed in golden letter- open binding sewn. 
2. Rates for Gazettes to be bound in half leather & 

calico with the name, year etc . printed in ink -open 

binding sewn. 
3. Rates for Gazettes to be bound in cloth & calico 

with the name, year etc . printed in ink - open 
binding sewn. 

By order, 

D . SREEVALLABHAN , 
Kochi. 

Registrar General. 


2 . The successful quotationer will have to deposit a 
sum of Rs. 1,000 as security , immediately on acceptance of 
the quotation and also to execute an agreement. 


3. The successful quotationer will report before the 
High Court on all saturdays except second saturdays 
unless ordered otherwise . 


Gaz. No. 8/2010/DTP (Judicial). 


23rd FEB . 2010 ] 


JUDICIAL DEPARTMENT 


32 


ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി-I, 

ആറ്റിങ്ങൽ 


Application for tender forms should be accompanied 
by cash remittance as detailed below : 


Original - Rs. 25,000 + 12.5 % VAT. 


പരസ്യം 


Duplicate - Rs. 12,500 + 12.5 % VAT. 


The cost of tender forms will not be refunded under 
any circumstances. Sale of tender forms will be closed at 
3 p . m . on 1- 3- 2010 . 


നമ്പർ T. 351/03. 

2010 ഫെബ്രുവരി 2. 
താഴെ വിവരിക്കുന്നതായ തൊണ്ടിമുതലുകൾ കൈപ്പറ്റുന്ന 
തിനായിട്ട് പലപാവശ്യം നോട്ടീസ് അയച്ചിട്ടും കോടതിയിൽ 
ഹാജരായിട്ടില്ലാത്തതും ആയതിനാൽ ഉടമസ്ഥൻ നോട്ടീസ് 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കോടതിയിൽ നേരിട്ടു 
ഹാജരായി കൈപ്പറ്റാത്തപക്ഷം മറ്റൊരു അറിയിപ്പുകൂടാതെ 
സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 
T . No . 

Case No . Details of Thondy 


Cheques, Postage Stamps etc. will not be accepted 
towards the cost of tender forms, nor will the forms be 
sent by V .P .P . Further details are available from Prisons 
Headquarters during office hours. 


351/ 03 . Attingal Cr. No. 631/ 03 (1) 80cm നീളമുള്ള 
| CC. 501/04 - വെള്ളിഅരഞ്ഞാണം 

( 2) 500 രൂപാ നോട്ട്- 2 
(3 ) 100 രൂപാ നോട്ട്-1 
(4 ) 50 രൂപാ നോട്ട്-1 
(5) 20 രൂപാ നോട്ട്-1 
(6) 10 രൂപാ നോട്ട്- 1 

- ( ഒപ്പ്) 
ആറ്റിങ്ങൽ. 

ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ്-1 


കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം എന്നീ സെൻട്രൽ 
ജയിലുകളിലേക്കും നെട്ടുകാൽത്തേരി, ചീമേനി എന്നീ തുറന്ന 
ജയിലുകളിലേക്കും 1000 തടവുകാർക്കാവശ്യമായ ഭക്ഷണം 
പാകം ചെയ്യുന്നതിനായി സ്റ്റീം കുക്കിംഗ് സംവിധാനം ഏർപ്പെടു 
ത്തുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
മുദ്രവച്ച ദർ ഘാ സു കൾ അട ങ്ങിയ കവ റിനു മുക ളിൽ 
വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പി സൺസ്) , ജയിൽ ആസ്ഥാന കാ ര്യാലയം, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 


- ദർഘാസുകൾ 1 % E . M. D . സഹിതം സമർപ്പിക്കേണ്ട 
അവസാന തീയതി 2 - 3 - 2010 - ന് വൈകുന്നേരം 3 മണിക്കാണ്. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 2 - 3 - 2010 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 
താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


JAILS DEPARTMENT 


TENDER NOTICE 


No. M4- 15119 /09. 


4th February 2010. 


-- ടെണ്ടർ നിരക്ക് 31-3 - 2010 വരെ പ്രാബല്യത്തിലുണ്ടായി 
രിക്കണം. തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പ്രിസൺസ്)- ന്റെ ഓഫീസിൽ, പ്രവർത്തി 
ദിവ സ ങ്ങ ളിൽ രൊക്കം പണ മ ട ച്ചാൽ ദർഘാസ് ഫാറം 
ലഭിക്കുന്നതാണ്. 


Sealed tenders are invited for the Installation of 
Steam Cooking facility for cooking food for 1000 Prisoners 
at Central Prisons at Thiruvananthapuram , Kannur, Viyyur 
and Open Prisons at Nettukaltheri ( Thiruvananthapuram ) 
and Cheemeni (Kasaragod ). 


അടങ്കൽ തുക - രൂപ 62,50,000. 


ടെണ്ടർ ഫാറത്തിന്റെ വില : 


അസ്സൽ - രൂപ 25,000 + 12 .5 % വാറ്റ്. 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 12,500 + 12.5 % വാറ്റ്. 


The tender should be superscribed with the Number, 
Name of Tender and addressed to the Addl. Director 
General of Police ( Prisons), Prisons Headquarters, 
Poojappura , Thiruvananthapuram - 12 . The PAC of the 
tender will be Rs. 62,50 , 000 (Rupees Sixty two lakhs and 
fifty thousand only). Last date and time for receipt of 
tender with 1 % E . M . D . will be 3 p . m . on 2 - 3 - 2010 and 
will be opened at 4 p . m . on the same day , in the 
presence of such tenderers or their authorised 
representatives, who may be present at that time. 


ദർഘാസ് ഫാറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫാറം കൈമാറാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫാറത്തിന്റെ വിൽപ്പന 1- 3 - 2010 -ാം 
തീയതി വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതാണ്. 

- ദർഘാസ് ഫാറം വി. പി. പി. ആയി അയയ്ക്കുകയോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ്മുതലായവ ഫാറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 


Late tenders will not be accepted . The rates quoted 
must be valid upto 31 - 3 - 2010 . Tender forms may be 
obtained from the Office of the Addl. Director General of 
Police (Prisons ) on working days during office hours. 


Prisons Headquarters, 
Thiruvananthapuram . 


( Sd.) 
Additional Director General 

of Police (Prisons). 


